Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


© 


കേരള സര്‍ക്കാര്‍ 





Government of Kerala Reg. No. KL/TV(N)/634/2018-20 























2020 
RSS 
KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 
തിരുവനന്തപുരം, തി ഡിസംബര്‍ 22 
വാല്യം 9 ചൊവ്വ ecember 2020 wanid 
1196 ധനു 7 50 
Vol. IX Thiruvananthapuram, 7th Dhanu_1196 No. 
Tuesday 1942 പൌഷ്ം 1 
150 100൨6൭ 1942 
PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


22nd Dec. 2020] 


COMMISSIONERATE OF LAND REVENUE 


8679 





ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌, 
നമ്പര്‍ ബന്ധം 

1 ആബിദ ബീവി ഭാര്യ 65 

2 അസൈന്‍, എസ്‌. മകന്‍ 49 

3 ഹുസൈന്‍, എസ്‌. é 47 

4 സജാദ്‌ » 48 

5 ഹലീമത്ത്‌, എസ്‌. മകള്‍ 42 

6 സജീര്‍, എസ്‌. മകന്‍ 40 

7 ഹസീന, എസ്‌. മകള്‍ 36 


(പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചരിപ്പില്ല.?) 


പരേതന്റെ അവകാശികള്‍ മേല്‍ കാണിച്ചവരാണെന്ന്‌ 
നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസുൃം ഗസറ്റില്‍ 


കാണിച്ച്‌ ഒരവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
്പസിദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളില്‍ ഈ 
ഓഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധിക്കുശേഷമോ 
തപാലിലോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണനാര്‍ഹ 


മല്ലാത്തതാണ്‌. 
താലൂക്കാഫീസ്‌, (പ്പ്‌) 
കൊല്ലം. തഹശീല്‍ദാര്‍. 


Karunagappally Taluk 


പരസ്യം 


(൪ 


നമ്പര്‍ സി6-7279/2020. 2020 സെപ്റ്റംബര്‍ 7. 


കരുനാഗപ്പള്ളി താലൂക്കില്‍ പന്മന വില്ലേജില്‍ 
മിടാപ്പള്ളി മുറിയില്‍ പനയ്ക്കാട്‌ വീട്ടില്‍ 
മുഹമ്മദ്‌ ബഷീര്‍ 8-4-2020-ല്‍ മരണപ്പെട്ടുപോയി 
ട്ടുള്ളതാണ്‌. പരേതന്റെ പേരിലുള്ള അവകാശ 


സര്‍ട്ടിഫിക്കറ്റിനായി ടി വീട്ടില്‍ ഷീജ, കെ. സമര്‍പ്പിച്ചിരുന്ന 
അപേക്ഷയിന്‍മേല്‍ പന്മന വില്ലേജാഫീസര്‍ അന്വേഷണം 
നടത്തിയതിലും അവകാശ വിചാരണ നടത്തിയതിലും 
മരണസര്‍ട്ടിഫിക്കറ്റ്‌ പ്രകാരവും മുഹമ്മദ്‌ ബഷീര്‍ 8-4-2020-ല്‍ 
മരണമടതഞ്ഞുവെന്നും പരേതന്റെ അവകാശികളായി താഴെ 
പറയുന്നവര്‍ മാത്രമാണുള്ളതെന്നും അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഷ്വിജ, കെ. ഭാര്യ 38 
2 മുബാറക്‌ മകന്‍ 18 


പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. പരേതന്റെ 


നിയമാനുസൃത അവകാശികള്‍ മേല്‍ വിവരിച്ചവര്‍ 
മാധ്തമാണെന്ന്‌ കാണിച്ച്‌ ഒരവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസൃം കേരള സര്‍ക്കാര്‍ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും 
തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 


പരിഥണിക്കുന്നതല്ല. 


Gaz. No. 50/2020/DTP (CLR). 


91 


(2) 


നമ്പര്‍ സി-6785/2020. 2020 സെപ്റ്റംബര്‍ 8. 


കരുനാഗപ്പള്ളി താലൂക്കില്‍ ക്ലാപ്പന വില്ലേജില്‍ 
ക്ലാപ്പന വടക്ക്‌ മുറിയില്‍ മാത്തശ്ശേരില്‍ വീട്ടില്‍ 
എം. എ. ഉല്ലാസ്‌ 11-11-201-ല്‍ മരണപ്പെട്ടുപോയിട്ടുള്ളതാണ്‌. 
പരേതന്റെ പേരിലുള്ള അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി ടി 
വീട്ടില്‍ തങ്കച്ചി സമര്‍പ്പിച്ചിരുന്ന അപേക്ഷയിന്‍മേല്‍ 
ക്ലാപ്പന വില്ലേജാഫീസര്‍ അന്വേഷണം നടത്തിയതിലും 
അവകാശ വിചാരണ നടത്തിയതിലും മരണസര്‍ട്ടിഫിക്കറ്റ്‌ 
പ്രകാരവും എം. എ. ഉല്ലാസ്‌ 11-11-201-ല്‍ മരണമടഞ്ഞുവെന്നും 
പരേതന്റെ അവകാശികളായി താഴെ പറയുന്നവര്‍ 
മാര്രമാണുള്ളതെന്നും അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 തങ്കച്ചി ഭാര്യ 59 
2 അഖില്‍ മകന്‍ 34 
3 അനില്‍ + 32 
4 അബു 98 27 


പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. പരേതന്റെ 
നിയമാനുസൃത അവകാശികള്‍ മേല്‍ വിവരിച്ചവര്‍ 
മാധ്തമാണെന്ന്‌ കാണിച്ച്‌ ഒരവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ഈ 
പരസ്യം കേരള സര്‍ക്കാര്‍ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി രേഖാമുലം 
ബോധിപ്പി ക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഥണിക്കുന്നതല്ല. 

(3) 


നമ്പര്‍ സി-3624/2020. 2020 സെപ്റ്റംബര്‍ 4. 


കരുനാഗപ്പള്ളി താലൂക്കില്‍ പന്മന വില്ലേജില്‍ 
മിടാപ്പള്ളി മുറിയില്‍ മുളമൂട്ടില്‍ കിഴക്കതില്‍ (പാലയില്‍ 
ഹൌസ്‌) വീട്ടില്‍ യൂസഫ്കുഞ്ഞ്‌ 24-10-2015-ല്‍ മരണപ്പെട്ടു 
പോയിട്ടുള്ളതാണ്‌. പരേതന്റെ പേരിലുള്ള അവകാശ 
സര്‍ട്ടിഫിക്കറ്റിനായി ടി വീട്ടില്‍ റുക്കിയാബീവി സമര്‍പ്പിച്ചിരുന്ന 
അപേക്ഷയിന്‍മേല്‍ പന്മന വില്ലേജാഫീസര്‍ അന്വേഷണം 
നടത്തിയതിലും അവകാശ വിചാരണ നടത്തിയതിലും 
മരണസര്‍ട്ടിഫിക്കറ്റ്‌ പ്രകാരവും യൂസഫ്കുഞ്ഞ്‌ 24-10-2015-ല്‍ 
മരണമടതഞ്ഞുവെന്നും പരേതന്റെ അവകാശികളായി താഴെ 
പറയുന്നവര്‍ മാര്രമാണുള്ളതെന്നും അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 റുക്കിയാബീവി ഭാര്യ 62 
2 ഷ്വാഹിദ മകള്‍ 4 
3 ഷ്വാജഹാന്‍ മകന്‍ 35 
4 ഷിജാര്‍ ി 33 


(പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.) 


പരേതന്റെ നിയമാനുസൃത അവകാശികള്‍ മേല്‍ 
വിവരിച്ചവര്‍ മാഠ്രതമാണെന്ന്‌ കാണിച്ച്‌ ഒരവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ഈ പരസ്യം കേരള സര്‍ക്കാര്‍ ഗസറ്റില്‍ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്ട്‌ 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഥണിക്കുന്നതല്ല. 


22nd Dec. 2020] 


COMMISSIONERATE OF LAND REVENUE 


8680 





(4) 


നമ്പര്‍ സി6-7288/2020. 2020 സെപ്റ്റംബര്‍ 8. 


കരുനാഗപ്പള്ളി താലൂക്കില്‍ പന്മന വില്ലേജില്‍ 
മാവേലി മൂറിയില്‍ അല്‍ഫിയാ മന്‍സിലില്‍ 
നിസാര്‍ 1-2-2019-ല്‍ മരണപ്പെട്ടുപോയിട്ടുള്ളതാണ്‌. പരേതന്റെ 
പേരിലുള്ള അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി ടി വീട്ടില്‍ 
സൈനബാ ബീവി സമര്‍പ്പിച്ചിരുന്ന അപേക്ഷയിന്‍മേല്‍ 
പന്മന, ശക്തികുളങ്ങര വില്ലേജാഫീസര്‍മാര്‍ അന്വേഷണം 
നടത്തിയതിലും അവകാശ വിചാരണ നടത്തിയതിലും 
മരണസര്‍ട്ടിഫിക്കറ്റ്‌ (പകാരവും നിസാര്‍ 1-2-2019-ല്‍ 
മരണമടതഞ്ഞുവെന്നും പരേതന്റെ അവകാശികളായി താഴെ 
പറയുന്നവര്‍ മാത്രമാണുള്ളതെന്നും അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സൈനബാ ബീവി ഭാര്യ 42 
2 അല്‍ഫിയ മകള്‍ 19 
3 മുഹമ്മദ്‌ അസ്സം മകന്‍ 15 


പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. ഇതില്‍ 3-൦ 
കക്ഷി മൈനറും 1-൦ കക്ഷയുടെ സംരക്ഷണയിലൂമാണ്‌. 


പരേതന്റെ നിയമാനുസൃത അവകാശികള്‍ മേല്‍ 
വിവരിച്ചവര്‍ മാഠ്രതമാണെന്ന്‌ കാണിച്ച്‌ ഒരവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ഈ പരസ്യം കേരള സര്‍ക്കാര്‍ ഗസറ്റില്‍ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്ട്‌ 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 
പര്ിഥണിക്കുന്നതല്ല. 

(5) 


നമ്പര്‍ സി6-10262/2020. 2020 നവംബര്‍ 18. 


കരുനാഗപ്പള്ളി താലൂക്കില്‍ ആലപ്പാട്‌ വില്ലേജില്‍ 
പണ്ടാരതുരുത്ത്‌ മുറിയില്‍ പൂമുഖത്ത്‌ വീട്ടില്‍ 
അശ്വതി, ജെ. 27-1-2020-ല്‍ മരണപ്പെട്ടുപോയിട്ടുള്ളതാണ്‌. 
പരേതയുടെ പേരിലുള്ള അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി 
നീണ്ടകര വില്ലേജില്‍ പുത്തന്‍തുറ മുറിയില്‍ എലവും വീട്ടില്‍ 
ജയ്രശീ സമര്‍പ്പിച്ചിരുന്ന അപേക്ഷയിന്‍മേല്‍ ആലപ്പാട്‌, 
നീണ്ടകര വില്ലേജാഫീസര്‍മാര്‍ അന്വേഷണം നടത്തിയതിലും 
അവകാശ വിചാരണ നടത്തിയതിലും മരണ സര്‍ട്ടിഫിക്കറ്റ്‌ 
പ്രകാരവും അശ്വതി, ജെ. 27-1-2020-ല്‍ മരണമടഞ്ഞുവെന്നും 
പരേതയുടെ അവകാശികളായി താഴെ പറയുന്നവര്‍ 
മാത്രമാണുള്ളതെന്നും അറിയുന്നു. 


ക്രമ Gold പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 നിവേദ്‌, ഡി. മകന്‍ 12 
2 നവീന, എ. മകള്‍ 9 


പരേതയുടെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പുണ്ട്‌. പരേതയുടെ 
ഭര്‍ത്താവ്‌ മരണപ്പെട്ടിട്ടുള്ളതും മേല്‍ വിവിരിച്ച 1, 2 
കക്ഷികള്‍ മൈനറുകളും പരേതയുടെ മാതാവ്‌ ജയശ്രീയുടെ 
സംരക്ഷണയിലുമാണ്‌. 


പരേതയുടെ പേരില്‍ നിയമാനുസൃത അവകാശികള്‍ മേല്‍ 
വിവരിച്ചവര്‍ മാത്രമാണെന്ന്‌ കാണിച്ച്‌ ഒരവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസൃം കേരള സര്‍ക്കാര്‍ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം ഈ ഓഫീസില്‍ നേരിട്ട്‌ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും 
തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


92 


(൫) 


നമ്പര്‍ സി6-7118/2020. 2020 സെപ്റ്റംബര്‍ 3. 


കരുനാഗപ്പള്ളി താലൂക്കില്‍ ചവറ വില്ലേജില്‍ 
പുതുക്കാട്‌ മുറിയില്‍ പടിഞ്ഞാറ്റേ കുരുവേലില്‍ വീട്ടില്‍ 
എഫ്‌. ജോര്‍ജ്‌ 16-7-2020-ല്‍ മരണപ്പെട്ടുപോയിട്ടുള്ളതാണ്‌. 
പരേതന്റെ പേരിലുള്ള അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി ടി 
വീട്ടില്‍ സെലിന്‍, എസ്‌. സമര്‍പ്പിച്ചിരുന്ന അപേക്ഷയിന്‍മേല്‍ 
ചവറ വില്ലേജാഫീസര്‍ അന്വേഷണം നടത്തിയതിലും അവകാശ 
വിചാരണ നടത്തിയതിലും മരണ സര്‍ട്ടിഫിക്കറ്റ്‌ ര്രകാരവും 
എഫ്‌. ജോര്‍ജ്‌ 16-7-2020-ല്‍ മരണമടഞ്ഞുവെന്നും 
പരേതന്റെ അവകാശികളായി താഴെ പറയുന്നവര്‍ 
മാര്രമാണുള്ളതെന്നും അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സെലിന്‍, എസ്‌. ഭാര്യ 64 
2 ശുഭ, ജി. മകള്‍ 38 
3 ജോസി, ജി. 58 31 


(പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.) 


പരേതന്റെ പേരില്‍ നിയമാനുസൃത അവകാശികള്‍ മേല്‍ 
വിവരിച്ചവര്‍ മാത്രമാണെന്ന്‌ കാണിച്ച്‌ ഒരവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ഈ 
പരസൃം കേരള സര്‍ക്കാര്‍ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം ഈ ഓഫീസില്‍ നേരിട്ട്‌ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും 
തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 

(7) 


നമ്പര്‍ സി-9086 /2020. 2020 ഒക്ടോബര്‍ 20. 


കരുനാഗപ്പള്ളി താലൂക്കില്‍ കരുനാഗപ്പള്ളി വില്ലേജില്‍ 

നോര്‍ത്ത്‌ മുറിയില്‍ പചുങ്കശ്ശേരില്‍ വീട്ടില്‍ 
സി. ബി. നിസ്സാര്‍ അഹമ്മദ്‌ 7-8-2018-ല്‍ മരണപ്പെട്ടു 
പോയിട്ടുള്ളതാണ്‌. പരേതന്റെ പേരിലുള്ള അവകാശ 
സര്‍ട്ടിഫിക്കറ്റിനായി ടി വീട്ടില്‍ നിഹാസ്‌ സമര്‍പ്പിച്ചിരുന്ന 
അപേക്ഷയിന്‍ മേല്‍ കരുനാഗപ്പള്ളി വില്ലേജാഫീസര്‍ 
അന്വേഷണം നടത്തിയതിലും അവകാശ വിചാരണ 
നടത്തിയതിലും മരണ സര്‍ട്ടിഫിക്കറ്റ്‌ രപകാരവും 
സി. ബി. നിസ്സാര്‍ അഹമ്മദ്‌ 7-8-2018-ല്‍ മരണമടഞ്ഞുവെന്നും 
പരേതന്റെ അവകാശികളായി താഴെ പറയുന്നവര്‍ 
മാത്രമാണുള്ളതെന്നും അറിയുന്നു. 


പട. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 നിഹാസ്‌ മകന്‍ 29 
2 നിയാസ്‌ ം 32 
3 ഫാത്തിമാ ബീവി മാതാവ്‌ 82 
(പരേതന്റെ ഭാര്യയും പിതാവും ജീവിച്ചിരിപ്പില്ല.?) 


പരേതന്റെ പേരില്‍ നിയമാനുസൃത അവകാശികള്‍ മേല്‍ 
വിവരിച്ചവര്‍ മാത്രമാണെന്ന്‌ കാണിച്ച്‌ ഒരവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ഈ 
പരസൃം കേരള സര്‍ക്കാര്‍ ഗസ്റ്റില്‍ പ്രസിദ്ധപ്പെ ടുത്തി 
30 ദിവസത്തിനകം ഈ ഓഫീസില്‍ നേരിട്ട്‌ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും 
തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


22nd Dec. 2020] 


COMMISSIONERATE OF LAND REVENUE 


8681 





(8) 


നമ്പര്‍ സി6-10202/2020. 2020 നവംബര്‍ 18. 


കരുനാഗപ്പള്ളി താലൂക്കില്‍ ക്ലാപ്പന വില്ലേജില്‍ 
ക്ലാപ്പന തെക്കും മുറിയില്‍ പുലരി വീട്ടില്‍ 
ബാലകൃഷ്ണന്‍, എന്‍. 23-10-2020-ല്‍ മരണപ്പെട്ടു 
പോയിട്ടുള്ളതാണ്‌. പരേതന്റെ പേരിലുള്ള അവകാശ 
സര്‍ട്ടിഫിക്കറ്റിനായി ടി വീട്ടില്‍ പൂര്‍ണ്ണിമ, പി. എസ്‌. 
സമര്‍പ്പിച്ചിരുന്ന അപേക്ഷയിന്‍മേല്‍ ക്ലാപ്പന വില്ലേജാഫീസര്‍ 
അന്വേഷണം നടത്തിയതിലും അവകാശ വിചാരണ 
നടത്തിയതിലും മരണ സര്‍ട്ടിഫിക്കറ്റ്‌ (പകാരവും 
ബാലകൃഷ്ണന്‍, എന്‍. 23-10-2020-ല്‍ മരണമടഞ്ഞുവെന്നും 
പരേതന്റെ അവകാശികളായി താഴെ പറയുന്നവര്‍ 
മാത്രമാണുള്ളതെന്നും അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സോമലത ഭാര്യ 59 
2 സുധീഷ്‌ ബി. കൃഷ്ണന്‍ മകന്‍ 37 
3 പൂര്‍ണ്ണിമ, പി. എസ്‌. മകള്‍ 35 


(പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.) 


പരേതന്റെ പേരില്‍ നിയമാനുസൃത അവകാശികള്‍ മേല്‍ 
വിവരിച്ചവര്‍ മാര്രമാണെന്ന്‌ കാണിച്ച്‌ ഒരവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസൃം കേരള സര്‍ക്കാര്‍ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം ഈ ഓഫീസില്‍ നേരിട്ട്‌ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും 
തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(9) 


നമ്പര്‍ സി6-8199 /2020. 2020 നവംബര്‍ 2. 


കരുനാഗപ്പള്ളി താലൂക്കില്‍ കുലശേഖരപുരം വില്ലേജില്‍ 
ആദിനാട്‌ വടക്ക്‌ മുറിയില്‍ തായ്വിളയില്‍ വീട്ടില്‍ 
രവീന്ദ്രന്‍ 17-7-2020-ല്‍ മരണപ്പെട്ടുപോയിട്ടുള്ളതാണ്‌. പരേതന്റെ 
പേരിലുള്ള അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി ടി വീട്ടില്‍ വസന്ത 
സമര്‍പ്പിച്ചിരുന്ന അപേക്ഷയിന്‍മേല്‍ കുലശേഖരപുരം 
വില്ലേജാഫീസര്‍ അന്വേഷണം നടത്തിയതിലും അവകാശ 
വിചാരണ നടത്തിയതിലും മരണ സര്‍ട്ടിഫിക്കറ്റ്‌ (പകാരവും 
രവീരന്ദന്‍ 17-7-2020-ല്‍ മരണമടഞ്ഞുവെന്നും പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്നവര്‍ മാര്രമാണുള്ളതെന്നും 
അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 വസന്ത ഭാര്യ, 53 
2 രഞ്ജിനി മകള്‍ 33 
3 രഞ്ജിത്ത്‌ മകന്‍ 30 
4 ഭാരതി മാതാവ്‌ 87 


(പരേതന്റെ പിതാവ്‌ ജീവിച്ചിരിപ്പില്ല.?) 


പരേതന്റെ പേരില്‍ നിയമാനുസൃത അവകാശികള്‍ മേല്‍ 
വിവരിച്ചവര്‍ മാത്രമാണെന്ന്‌ കാണിച്ച്‌ ഒരവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസൃം കേരള സര്‍ക്കാര്‍ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം ഈ ഓഫീസില്‍ നേരിട്ട്‌ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും 
തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


93 


(10) 


നമ്പര്‍ സി-10647/2020. 2020 നവംബര്‍ 24.. 


കരുനാഗപ്പള്ളി താലൂക്കില്‍ ചവറ വില്ലേജില്‍ 
ചെറുശ്ശേരിഭാഗം മുറിയില്‍ അന്‍സല്‍ കോട്ടേജ്‌ വിള വീട്ടില്‍ 
സേവ്യര്‍, എസ്‌. 11-10-2020-ല്‍ മരണപ്പെട്ടുപോയിട്ടുള്ളതാണ്‌. 
പരേതന്റെ പേരിലുള്ള അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി ടി 
വീട്ടില്‍ ആലിസ്‌ സമര്‍പ്പിച്ചിരുന്ന അപേക്ഷയിന്‍മേല്‍ ചവറ 
വില്ലേജാഫീസര്‍ അന്വേഷണം നടത്തിയതിലും അവകാശ 
വിചാരണ നടത്തിയതിലും മരണ സര്‍ട്ടിഫിക്കറ്റ്‌ ര്പകാരവും 
സേവ്യര്‍, എസ്‌. 11-10-2020-ല്‍ മരണമടഞ്ഞുവെന്നും 
പരേതന്റെ അവകാശികളായി താഴെ പറയുന്നവര്‍ 
മാര്രമാണുള്ളതെന്നും അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ആലിസ്‌ ഭാര്യ 48 
2 ആന്‍സി മകള്‍ 25 
3 അന്‍സല്‍ മകന്‍ 23 
(പരേതന്റെ മാതാവ്‌ ജീവിച്ചിരിപ്പുള്ളതും പിതാവ്‌ 
മരണപ്പെട്ടിട്ടുള്ളതുമാണ്‌.) 


പരേതന്റെ പേരില്‍ നിയമാനുസൃത അവകാശികള്‍ മേല്‍ 
വിവരിച്ചവര്‍ മാത്രമാണെന്ന്‌ കാണിച്ച്‌ ഒരവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ഈ 
പരസൃം കേരള സര്‍ക്കാര്‍ ഗസ്റ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം ഈ ഓഫീസില്‍ നേരിട്ട്‌ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും 
തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(LD) 


No. C6-908 1/2020. 4th November 2020. 


Notice is hereby issued to whom to all it may 
concern that Suseela, G., Ananda Bhavanan, Chavara 
Bridge P.O., Panmana, Pin-691 583, Chavara Village, 
Karunagappally Taluk, Kollam District in Kerala State has 
filed an application in this office for the grant of a legal 
heirship certificate in respect of legal heirs of her 
deceased husband Subhagan, K. who died on 3-8-2020. 
The enquiry conducted through the Village OfficerS, 
Chavara, Thodiyoor, Karunagappally revealed that 
Subhagan, K. died on 3-8-2020 and the persons 
mentioned in the scheduled below are the legal heirs of 
the deceased. 


SCHEDULE 
SL. Name of the Relationship Age 
No. legal heirs with the deceased 
1 Suseela, G Wife 31 
2 Abhijith, S. S. Son 26 
Abha, S. S. Daughter 21 


(Parents of the deceased are not alive.) 


Objection if any against the issuance of the legal 
heirship certificate in the name of the above persons 
should be filed in person before the undersigned within 
30 days from the date of publication of this notice in the 
Kerala Government Gazette. Belated applications and those 
sent by post will not be considered. 


Taluk Office, 
Karunagappally. 


(Sd.) 
Tahsildar. 


